Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MmuO 
KL / TV (N )/ 12 / 12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


No . 


20th March 2012 

2012 25oz 20 
30th Phalguna 1933 
1933 Dodamo 30 


12 


beijo 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


PROCEEDINGS OF THE DIRECTOR , VOCATIONAL HIGHER SECONDARY EDUCATION , 

THIRUVANANTHAPURAM 


Read . — Provisional Seniority List. 

ORDER 
No. E1/21544 /2011. 

25th February 2012 
The Gradation List of Technical Officer, Accounts Officer and Senior Superintendents appointed /promoted in Vocational 
Higher Secondary Education Department is approved herewith for publication as no appeals were received . 


AJITH , K ., 
Director ( In - Charge). 


Provisional Gradation List of Technical Officer in the Department of 

Vocational Higher Secondary Education 


SI. 


No. 


Name and 
Designation 


Date of Birth and 

Qualification 


Appointment Order No. 

and Date 


Date of 
Joining 


Whether probation 
Declared or not 


1 


Kurian A . John , 
Technical Officer 


29 - 5 - 1964 
MBA 


19-6 - 2006 


G . O . (Rt.) 
No. 2225 / 2006 /G . Edn., 

dated 31 -5 -2006 


Yes 
[G . O . (Rt.) 
No . 676 /09 / G . 


Edn., 
dated 10 -2 - 2009 with 
effect from 


KERALA GAZETTE 


19 -6 -2008 FN ) 
Provisional Gradation List of Accounts Officers in the Department of 

Vocational Higher Secondary Education 


S , 


Name and 
Designation 


Date of Birth and 

Qualification 


Appointment Order No. 

and Date 


Date of 
Joining 


Whether probation 
Declared or not 


No . 


- 1 


T. S . Thilakan 


9 -11- 2007 


28 - 8 - 1958 

BA 


G . 0 . (Rt.) 
No . 5098/ 07 / G. Edn ., 

dated 7-11- 2009 


Yes 
with effect from 
9 - 11 - 2008 AN 

G . O . (Rt.) 
No . 2046/ 08 / G . 


Edn ., 
dated 28 - 5 -2009 


2 


T . A . Sissil 


12- 10 -2011 FN 


Not declared 


20 - 5 - 1958 
MA, MEM 


G . O . (Rt.) 
No. 4246/ 11 / G . Edn., 
dated 12 - 10 - 2011 


Provisional Gradation List of Senior Superintendents in the Department of 

Vocational Higher Secondary Education 


Name and 
Designation 


Date of Birth and 

Qualification 


Appointment Order No. 

and Date 


Date of 
Joining 


Whether probation 
Declared or not 


22 - 4 - 2009 FN 


Yes 


Abdul Rahim , M., 
Sr. Superintendent 


18 -5 -1959 
| B . Sc . 


E2/ 24801/ 2009 
dated 20 -4 - 2010 of 

Director, VHSE 


- 2 


25 - 11 - 2011 FN 


Not declared 


Dhanesan, P. C., 
Sr. Superintendent 


25 - 7 - 1961 

SSLC 


Proceedings 
No . E2/ 24801 / 08 
dated 16 - 11 - 2011 


നോട്ടിഫിക്കേഷൻ 


( 2 ) 


- (1) 


നമ്പർ റ്റി . എക്സ് ./7 /1150/2012. 2012 ഫെബ്രുവരി 17. 

സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2 003 മാർച്ച് 
മാസത്തിൽ നടത്തിയ കംപ്യൂട്ടർ ഹാർഡ്വെയർ മെയിന്റനൻസ് 
ഡിപ്ലോമാ പരീക്ഷയിൽ മറ്റകര മോഡൽ പോളിടെക്നിക്ക് 
കോളേജിൽ നിന്നും 80150275 രജിസ്റ്റർ നമ്പർ പ്രകാരം പ 
ാ യ ശ്രീ . ജോർജ് കുര്യൻ എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു മാസത്തിന 
കം സാങ്കേതിക പരീക്ഷാ കൺ ട്രോളറെ രേഖാമൂലം 
അറിയിക്കേതാണ്. 


നമ്പർ റ്റി. എക്സ് ./ 7/ 1620 /2012. 2012 ഫെബ്രുവരി 24. 

- സാങ്കേതിക പരീക്ഷാ കൺ ടോളർ 2005 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രോണിക്സസ് എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ എറണാകുളം സർക്കാർ വനിതാ പേ 
ാളിടെക്നിക്ക് കോളേജിൽ നിന്നും 82041055 രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാ യ ശ്രീമതി റഹ് ബീവി, കെ . എ . എന്ന 
ആൾക്ക് നൽകിയ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പേ 
ായിരിക്കുന്നു . ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടു 
ങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ , തിരുവനന്തപ 
രം - 4 0 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ താല് പ് 
ര്യപ്പെടുന്നു . 

-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു മാസത്തിന 
കം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേതാണ്. 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 
കൈമനം, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


